O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 11 
Tuesday , 11th January 2022 


1197 ധനു 27 


1943 പൗഷം 21 


27th Dhanu 1197 


21st Polisha 1943 


വാല്യം 11 


നമ്പർ 


2 


Vol . XI 


No. 


Part III 


Education Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8 


KERALA GAZETTE 


Part III 


NOTIFICATION 


No. C1 / 2359 / 2021 / DCE . 


23rd December 2021 . 


The Department Promotion Committe ( Lower - Adhoc ) for the Collegrate Education 
Department met on 22-12-2021 and selected the following Junior Superintendent suitable for the 
post of Senior Superintendent during the year 2021 , 


Select list for the post of Senior Superintendent 


1 . 


Sri Harikumar , M. 


SMT . VIGNESWARI IAS , 
Director & Convener , 
DPC ( Lower - Adhoc ) . 


Thiruvananthapuram 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


11th January 2022 


KERALA GAZETTE 


9 


ദർഘാസ് പരസ്യം 


( 1 ) 


അവസാന 


20-1-2022 


ഉച്ചയ്ക്ക് ക് 


2 


വ ര 


നമ്പർ എ 5,635 2021 കെ.കെ.റ്റി.എം.ജി.സി. 

2021 ഡിസംബർ 22 . 
പുല്ലൂറ്റ് കെ . കെ . റ്റി . എം . ഗവണ്മെന്റ് കോളേജിലെ ക്യാമ്പസ് ലാന്റ് -കേപ്പിങ്ങ് നടത്തുന്നതിന് 
1,97,787 ( ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുനൂറ്റി എൺപത്തിഏഴ് രൂപ മാത്രം ) വിലയുള്ള 
വർക്ക് ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസ് അടക്കം ചെയ്ത കവറിനു 
മുകളിൽ പുറത്ത് “ സിഡിസി ഫണ്ടിൽ നിന്നും ക്യാമ്പസ് ലാന്റ് സ്കേപ്പിങ്ങ് നടത്തുന്നതിനുള്ള 
ദർഘാസ് ” എന്ന് എഴുതിയിരിക്കേണ്ടതും പ്രിൻസിപ്പാൾ , കെ.കെ.റ്റി.എം. ഗവണ്മെന്റ് കോളേജ് , പുല്ലൂറ്റ് 
പി . ഒ . , ത്യശ്ശൂർ ജില്ല , പിൻ - 680 663 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ട തുമാണ് . ദർഘാസ് 
സ്വീകരിക്കുന്ന ദിവസം 

മണി 

ആയിരിക്കും . 
മേൽ സമയത്തിനുള്ളിൽ ലഭിക്കുന്ന ദർഘാസുകൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് 3 മണിക്ക് അപ്പോൾ 
ഹാജരുള്ള ദർഘാസ് ഉടമകളുടേയോ അ വർ അധികാരപ്പെടുത്തിയിട്ടുള്ള വ്യക്തികളുടേയോ 
സാന്നിധ്യത്തിൽ തുറക്കുന്നതാണ് . വൈകി ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . നിർദിഷ്ട ഫോറത്തിലാണ് ദർഘാസുകൾ സമർപ്പിക്കേണ്ടത് . പ്രസ്തുത ഫോറത്തിന് 

600 + 18 % GST പ്രകാരം ഒടുക്കിയാൽ പ്രവൃത്തി ദിവസങ്ങളിൽ 10 മണി മുതൽ 3 മണി വരെ 
ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ് . ഫോറത്തിന്റെ വില മണിയോർഡർ ആയി സ്വീകരിക്കുന്നതാണ് . 
എന്നാൽ ഡാഫ് റ്റ് , ചെക്ക് , പോസ്റ്റൽ ഒാർഡർ എന്നിവ സ്വീകരിക്കുന്നതല്ല . 

ദർഘാസ് 
ഫോറത്തിന്റെ പകർപ്പ് ആവശ്യമുണ്ടെങ്കിൽ പകർപ്പ് ഒന്നിന് ? 300 + 18 % GST പ്രകാരം അടച്ച് 
അപേക്ഷിക്കേണ്ടതാണ് . ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ 
വില്പന 20-1-2022 പകൽ 12 മണിക്ക് അവസാനിക്കും . പൂരിപ്പിച്ച് ടെണ്ടർ സമർപ്പിക്കുന്നതോടൊപ്പം 

200 - ന്റെ മുദ്രപ്രതത്തിൽ ഒരു എഗ്രിമെന്റും രേഖപ്പെടുത്തിയിരിക്കുന്ന വിലയുടെ 1 % ( മിനിമം X 1,500 ) 
നിരതദ്രവ്യം അടച്ചതിനുള്ള ഡിമാന്റ് ഡാഫ്റ്റ് എന്നിവ ഉള്ളടക്കം ചെയ്യേണ്ടതാണ് . നിരതദ്രവ്യം 
അടയ്ക്കുന്നതിൽ ഒഴിവുള്ളവർ മതിയായ രേഖകൾ സമർപ്പിച്ചിരിക്കേണ്ടതാണ് . ദർഘാസ് ഫോറം 
തപാലിൽ ലഭിക്കണമെന്ന് താത്പര്യമുള്ളവർ ആവശ്യമായ തപാൽ സ്റ്റാമ്പ് പതിച്ച മേൽവിലാസം 
എഴുതിയ കവർ അപേക്ഷയോടൊപ്പം അയയ്ക്കേണ്ടതാണ് . ഫോൺ -0480 2802213 . 


No. A5 / 635 / 2021 / KKTMGC . 


22nd December 2021 . 


Sealed tenders are invited for the work of Campus Landscaping for an amount of 
Rs . 1,97,787 ( Rupees One Lakh Ninety Seven Thousand Seven Hundred and Eighty Seven Only ) 
to KKTM Govt . College , Pullut P. O. , Thrissur District , Pin- 680 663 utilizing CDC Fund . 

Tender should be superscribed “ Tender for the work of Landscaping of College Campus 
under CDC Fund ” and should be addressed to the Principal , KKTM Govt . College , Pullut P. O. , 
Thrissur District , Kerala State , Pin - 680 663. Last date of receipt of tenders will be 2 p . m . , 
20-1-2022 . Late tenders will not be accepted . Tender will be opened at 3 p.m. on 20-1-2022 in the 
presence of such tenderers or representatives who may be present at that time . 


2 


Intending tenderers may on application to The Principal , KKTM Govt . College , Pullut P. O. , 
Thrissur District , Kerala State Pin - 680 663 to obtain the requisite tender form on which tenders 
should be submitted . Application for the tender form should be accompanied by a cash remittance 
of * 600 + 18 % GST which is the price fixed for a tender form and is not refundable under 
any circumstances . Sale of tender forms will be closed at 3 p . m . on every working day . The tender 
forms are not transferable . Cheques , Postal Orders , Demand Drafts etc. will not be accepted 
towards the cost of tender forms or will not be sent by V.P.P. Sale of tender form will be closed 
at 12 noon on 20-1-2022 . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10 


KERALA GAZETTE 


Part III 


Duplicate forms if required will be issued at $ 300 + 18 % GST per copy . Those who wish to 
receive the tender forms by post may senda self addressed , sufficiently stamped envelope in 
addition to the cost of tender forms . An agreement in Kerala Stamp Paper worth 
* 200 is to be executed while submitting the tender form ( vide page No. 6th of the tender form ) 
EMD is required @ 1 % of the total estimated cost of articles fixed by the purchasing officer 
( minimum of 1,500 ) and should be submitted by Demand Draft in favour of the Principal , 
KKTM Govt . College , Pullut . The tenderers who are eligible for exemption from payment of EMD / 
Security deposit should enclose a copy of the latest certificate of registration issued by Government 
of Kerala store purchase Department . Further details if any required can be available from the 
College Office from 9.30 a . m . to 4. 30 p . m . on all working days . Phone - 0480-2802213 . 


K.K.T.M Govt . College , 
Pullut . Thrissur . 


( Sd . ) 
Principal . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


11th January 2022 


KERALA GAZETTE 


11 


Education Department 


നോട്ടിഫിക്കേഷൻ 


നമ്പർ സി 6,3808 2021 സി.ടി.ഇ. 


2021 നവംബർ 25 . 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2016 ഏപ്രിൽ മാസത്തിൽ നടത്തിയ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് 
ഡിപ്ലോമ പരീക്ഷയിൽ ശ്രീരാമ പോളിടെക്നിക്ക് കോളേജ് , തൃപ്രയാർ നിന്നും 13130292 രജിസ്റ്റർ നമ്പർ 
പ്രകാരം പാസായ സമീറ , എൻ . എ . എന്ന ആൾക്ക് നൽകിയ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . 
മേൽപ്പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ , 
തിരുവനന്തപുരം -40 എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ പരസ്യ തീയതി 
മുതൽ ഒരു മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം അറിയിക്കേണ്ടതാണ് . 


( 2 ) 


നമ്പർ സി 2 4119/2021 സി.ടി.ഇ. 


2021 ഡിസംബർ 2 . 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2009 ജൂൺ മാസത്തിൽ നടത്തിയ കെ . ജി . സി . ഇ . സിവിൽ 
എൻജിനീയറിംഗ് പരീക്ഷയിൽ 88380307 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസായ ബെൻസൺ ഡേവിഡ് എന്ന 
ആൾക്ക് നൽകിയ കെ . ജി . സി . ഇ . സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . മേൽപ്പറഞ്ഞ സർട്ടിഫിക്കറ്റ് 
ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ , തിരുവനന്തപുരം -40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ പരസ്യ തീയതി 
മുതൽ ഒരു മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം അറിയിക്കേണ്ടതാണ് . 


സാങ്കേതിക പരീക്ഷാ 
കൺട്രോളറുടെ കാര്യാലയം , 

കൈമനം , 
തിരുവനന്തപുരം . 


( ഒപ്പ് ) 
ജോയിന്റ് കൺട്രോളർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.11 ( 4:41 42 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


